| Reg . No. രജി. നമ്പർ 
KL/ TV ( N ) / 12 / 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


/ 


- 
കക 
GOVERNM 


രള സർക്ക 
VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


IRUVANANTHAPURA 


SDAY 


No. 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 12th July 2011 

2011 ജൂലൈ 12 
21st Ashadha 1933 
1933 ആഷാഢം 21 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 


നമ്പർ ജെ . 168/ 10 / ഡി . ഡിസ് (1). 


2011 ജൂൺ 13 . 


സൂചന: - (1) ശ്രീ . ചിറക്കടവത്ത്രമേഷ്കുമാർ എന്നയാളുടെ 

അപേക്ഷ . 


(2 ) തിരൂർ തഹ ശീൽ ദാരുടെ 21 - 12 - 2009 - ലെ 

- ബി 6 -6059 /09 -ാം നമ്പർ റിപ്പോർട്ട്. 
തിരൂർ താലൂക്ക് തലക്കാട് വില്ലേജ് റി. സ . 289/3- ൽ പ്പെട്ട 8 
സെന്റ് നി. കെ . ഭൂമി, എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂ മി യായി രജിസ്റ്റർ ചെയ്യു ന്ന തി ന് അ നു മ തി ക്കായി 
ശ്രീ . ചിറക്കടവത്ത് രമേഷ്കുമാർ എന്നയാൾ സൂചന ( 1) 
പകാരം അപേക്ഷ സമർപ്പി ക്കു ക യു ണ്ടാ യി . ഇ 
അപേക്ഷയിൻമേൽ തിരൂർ തഹശീൽദാർ മുഖേന അന്വേഷ 
ണം നട ത്തു കയും സൂചന ( 2) പ്രകാരം തഹശീൽദാർ 
റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

-- കൊടക്കൽ സബ് രജിസ്ട്രാർ ഓഫീസിലെ 2419 / 2007 -ാം 
നമ്പർ ധന നിശ്ചയ ആധാരപ്രകാരം റി . സ . 289 / 3, 4 ബി 
എന്നിവയിൽപ്പെട്ട 24. 6 2 സെന്റ് ഭൂമി അപേക്ഷ ക നായ 

ശ്രീ . രമേഷ്കുമാറിന് ടിയാന്റെ മാതാവായ പാറോൽ 
ഭാർഗ്ഗവി അമ്മയിൽ നിന്നും കൈവശം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 
289 / 4 ബി പട്ടയഭൂമിയും 289/ 3 എന്നത് നികുതി കെട്ടാത്ത 
കുളവുമാണെന്ന് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 
നികുതി കെട്ടാത്ത കുളം 1943 - ലെ 2245 -ാം നമ്പർ ഭാഗപത്ര 
ആധാരപ്രകാരം ചിറക്കടവത്ത് ഇട്ടിച്ചിരിയമ്മയുടെ കൈവശത്തിലും 


തുടർന്ന് 1302/ 72 -ാം നമ്പർ ആധാരപ്രകാരം ഇട്ടിച്ചിരിയമ്മയിൽ 
നിന്നും ഭാർഗ്ഗവി അമ്മയ്ക്ക് കൈവശം ലഭിച്ചിട്ടുള്ളതായും 
കാണുന്നു . ടി ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം പതിച്ച് 
കൊടു ക്കു ന്ന തിൽ ആക്ഷേ പ മില്ല എന്ന് അയൽ 

ക വ ശ ക്കാർ സമ്മത പത്രം ഹാജ രാ ക്കി യിട്ടു ണ്ട് . 
തഹശീൽദാറുടെ റിപ്പോർട്ടും രേഖകളും പരിശോധിച്ചതിൽ 
അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ ആധാരപ്രകാരം 

കൈവശം വച്ചു വരുന്നതായി കാണുന്നു . കൂടാതെ, സ്ഥലം 31-8 
- 2010 - ന് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ നേരിൽ പരിശോ 
ധിച്ചു . ഈ നികുതി കെട്ടാത്ത കുളം വളരെക്കാലം മുൻപ് 
തന്നെ നിക ത്തി യിട്ടു ള്ള തായും ഇതിൽ ഇരു നി ല 

കെട്ടിട ത്തിന്റെ നിർമ്മാണം നടക്കുന്നതായും 
സ്ഥലപരിശോധനയിൽ കാണപ്പെട്ടു . 

- സ്ഥലപരിശോധനയുടെ യും , രേഖകൾ പരിശോധിച്ച 
തിന്റെയും അടിസ്ഥാനത്തിൽ തിരൂർ താലൂക്ക്, തലക്കാട് 
വില്ലേജ്, റി . സ . 289/ 3 - ൽപ്പെട്ട 8 സെന്റ് നികുതി കെട്ടാത്തഭൂമി, 
എം . എൽ. ആർ. ആക്ട് 

പ്രകാരം 
ശ്രീ. ചിറക്കടവത്ത്രമേഷ്കുമാർ എന്നയാൾക്ക് രജിസ്റ്റർ ചെയ്ത 
നൽകുന്നതിന് അനുമതി നൽകുന്നതിനെതിരെ ആക്ഷേപ 
ങ്ങൾക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 19- 10- 2010 - ലെ കേരള ഗസ 
റ്റിലും താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായ 
- ത്ത് ഓഫീസ്, കൃഷിഭവൻ നോട്ടീസ് ബോർഡുകളിലും വഹ 
സ്ഥലത്തും പരസ്യപ്പെടുത്തിയെങ്കിലും ആരുംതന്നെ ആക്ഷേപ 
ങ്ങളോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക് തലക്കാട് 
- വില്ലേജ്, റി. സ . 289/ 3 - ൽപ്പെട്ട 8 സെന്റ് നികുതി കെട്ടാത്ത ഭൂമി 
അപേക്ഷകനായ ശ്രീ. ചിറക്കടവത്ത്രമേഷ്കുമാർ 


s/o കേച്ചുണ്ണി നായർ എന്ന യാ ളുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകു 
ന്നു . തിരൂർ തഹശീൽദാർ ടി ഭൂമി നികുതി വിധേയ ഭൂമിയാക്കി 
മാറ്റി റ വ ന 

റിക്കാർ ഡു 
കളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും അപേക്ഷ 
കനിൽ നിന്നും കുടിശ്ശിക അടക്കമുള്ള ഭൂനികുതി ഈടാക്കു 
ന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

- ( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽഓഫീസർ. 


